Reg . No. 2ജി , ന 
KLTV ( N / 12 / 2006- 2008 


Government of Kerala 
കേരള സർക്കാർ 

2008 


KERALA GAZETTE 

കേരള ഗസററ് 


PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ°ധംടൂങ്കുന്നത 


No. 


Vol . LIII ) 
വാല്യം 53 jി 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


3rd June 2008 
-- 2008 ജൂൺ 3 
| 13th Jyaishta 1930 

1930 ജ്യേഷ്ഠം 13 


നമ്പർ 6 


PART III 
Fisheries Department 


പരസ്യം 


( 1) 


നമ്പർ ഐ - 5168 /05 (1 ) . 


2008 ഏപ്രിൽ 23 . 


- ശക്തികുളങ്ങര മീനത്ത് ചേരിയിൽ മുല്ലശ്ശേരി 
ബംഗ്ലാവിൽ വറീതം നസത്ത മകൻ റോമൻ നസത്ത 
പേർക്ക് ഫിഷറീസ് ഡിപ്പാർട്ടുമെന്റ് മുഖേന 
അഷ്ടമുടി കായലിലെ പഴയ - സർവ്വ 2 / 78 - i13 - ൽ 
ഉൾപ്പെട്ട് പളളിപ്പാട് എന്ന് നാമകരണം ചെയ്തിട്ടുള 
ഊന്നിവലപ്പാട്ടിൽ 13 മുതൽ 26 വരെ നിരയായി നമ്പർ 
ചെയ്തിട്ടുളള 14 എണ്ണംഊന്നിക്കുററികളും അവ 
സ്ഥിതിചെയ്യുന്ന 35 സെൻ വെളളക്കെട്ടും 71 -2 , 
72- നമ്പരായി പാട്ടം പതിച്ച് നൽകിയിട്ടുളള 
താകുന്നു . ടിയാന്റെ മരണ ശേഷം ടി വലകളും 
വെള്ളക്കെട്ടും ടി യിൽ മക്കളായ ലിയോ ആർ, നസത്ത്, 
ഉഗ നേഷ്യസ് ആർ. നിസത്ത , അൽഫോൺസ് 
ലിഗോറി എ ( ഫം ന സത്ത എന്നിവർ കുട്ടായി 

കൈവശം വച്ച് അനുഭവിച്ച കരം തീർത്ത് വരവെ ടി 
14 വലകളിൽ ടി ഇഗ നേഷ്യസ് നിസത്തിന് അവകാ 
ശപ്പെട്ട് ഉണ്ടായിരുന്ന നാലിലൊന്ന് അവകാശം 1983 - ൽ 

കൊല്ലം സബ് രജിസ്ട്രാർ ആഫീസ് മുഖാന്തിരം 1 -ാം 
പുസ്തകം 796 -ാം വാല്യം 127 മുതൽ വശങ്ങളിൽ 
3788 -ാം നമ്പർ വിലയാധാരമായി ലിയോ ആർ, ന സത്ത് 
പേർക്ക് നല്കിയിട്ടുള്ളതും ടി അൽഫോൺസം 
ലി ഗോറി ടി 14 വലകളി ൽ തനിക്കുണ്ടായിരുന്ന നാലി 
ലാരു അവകാശം 1986 - ൽ കൊല്ലം സബ് രജിസ്ട്രാർ 
ആഫീസ് മുഖാന്തിരം 1 -ാം പുസ് തകം 910 -ാം വാല്യം 
33 മുതൽ വശങ്ങളിൽ 1882 -ാം നമ്പർ വിലയാധാരമായി 


ലിയോ ആ ർ , ന സത്ത് പേർക്ക് നൽകിയിട്ടുളളതും 
ടി എഫം നിസത്തിന് ടി 14 വലകളിലുണ്ടായിരുന്ന 
നാലിലൊരു അവകാശം 1991 - ൽ 1 -ാം പുസ്തകം 11 -ാം 
വാല്യം 169 മുതൽ വശങ്ങളിൽ 1404 -ാം നമ്പർ വില 
യാധാരമായി ലിയോ ആർ. നസത്ത് പേർക്ക് നൽകി 
യിട്ടുള്ളതുമാണ്. ശീ . ലിയോ ആർ, നസത്ത് ടി 14 
- വലകളിൽ 23 , 24 , 25 , 26 എന്നീ നാല് വലകൾ 
തന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത്കിട്ടുന്നതിനായി 
അപേക്ഷിച്ചിരിക്കുന്നു . 

മേൽ സാഹചര്യത്തിൽ ടി ഊന്നിവലപ്പാടുകൾ അപേ 
ക്ഷകനായ ശക്തികുളങ്ങര മീനത്ത് ചേരിയിൽ 
മുല്ലശ്ശേരി ബംഗ്ലാവിൽ റോമൻ നസത്ത മകൻ 
ലിയോ ആർ, നസത്തം പേരിൽ പട്ടയം നൽകുന്നതിന് 
എതിരെ ന്യായമായ പരാതി ഉള്ളപക്ഷം ഈ പരസ്യം 
ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ടും 
മാസത്തിനുള്ളിൽ ഈ ആഫീസിൽ രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം പരാതി ഒന്നും 
ഇല്ല എന്ന്കണക്കാക്കി അപേക്ഷകന്റെ പേരിൽ പോക്കു 
വരവ് ചെയ്ത് പുതിയ പട്ടയം നൽകുന്നതാണ് . 


നമ്പർ ഐ -5168 / 05 (2) 

2008 ഏപ്രിൽ 23 . 
ശക്തികുളങ്ങര മീനത്ത ചേരിയിൽ മുല്ലശ്ശേരി 
ബംഗ്ലാവിൽ വറീത ന സത്ത മകൻ - റോമൻ 
നസത്ത 9 പേർക്ക് ഫിഷറീസ് ഡിപ്പാർട്ടുമെൻ 
മുഖേന അഷ ടമുടിക്കായലിലെ പഴയ സർവ്വേ 
2/ 78 - 1-13 - ൽ ഉൾപ്പെട്ട പള്ളിപ്പാട എന്ന് നാമകരണം 


3rd JUNE 2008] 


FISHERIES DEPARTMENT - 


- 


- ! ! ! ! " 


നമ്പർ ഐ - 5168 / 05 (5 ) . 


2008 ഏപ്രിൽ 23 . 


നമ്പർ ഐ - 5168/ 05 ( 6 ) . 


2008 ഏപ്രിൽ 23 , 


ശക്തികുളങ്ങര കല്ലും തോപ്പിൽ നിന്നും മററത്ത 
തോപ്പിൽ താമസം സെബാസ്റ്യൻ ( ഫ്രാഞ്ചിസ 
ഫെർണാണ്ടസും റോസ് ഫെർണാണ്ടസും പേർക്ക 
ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ് മുഖേന അഷ്ടമുടി 
കായലിലെ പഴയ സർവ്വേ നീ ണ്ടകര വില്ലേജിൽ 
121459 - ന് റീസർവ്വ ശക്തികുളങ്ങര വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 1 - ൽ 655 സർവ്വേയിൽപ്പെട്ട വെളളക്കെട്ടിൽ 
ഉൾപ്പെട്ട് പുത്തൻപാട് എന്ന് നാമകരണം ചെയ്തി 
ട്ടുളള ഊന്നിപ്പാട്ടിൽ 1 , 2 , 3 , 4 , 5, 6, 1 സി , 1 ഡി , 1 ഇ 
എന്നിങ്ങനെ നമ്പർ ചെയ്തിട്ടുളള 9 എണ്ണംഊന്നി 
ക്കുററികളും അവ സ്ഥിതി ചെയ്യുന്ന 36 സെന്റ് 
വെളളക്കെട്ടും പാട്ടം പതിച്ച് നല്കിയിട്ടുള്ളതാണ് . 
ടി വലകളിൽ 1 സി , 1 ഡി എന്നീ രണ്ട് വലപ്പാടുകൾ 
1987- ൽ കൊല്ലം സബ് രജിസ്ട്രാരാഫീസ " മുഖാന്തിരം 
1 -ാം പുസ്തകം 953 -ാം വാല്യം 221 മുതൽ 223 വരെ 
വശങ്ങളിൽ 1616 -ാം നമ്പർ വിലയാധാര പ്രകാരം കൊല്ലം 
വില്ലേജി ൽ പുന്നത്തല ചേരിയിൽ അ ( ബാസ് പി . 
ഫേൺസ മകൻ പോർട്ടലാൻറ വീട്ടിൽ ശ്രീ . ജോൺ 
പി , ഫോൺ സ വിലയാധാരം വാങ്ങിയിട്ടുളളതാണ് , 
1990 - ൽ കൊല്ലം സബ് രജിസ്ട്രാരാഫീസ് മുഖാന്തിരം 
ടി രണ്ട് വലകൾ ടി ജോൺ പി , ഫോൺസം 1 -ാം 
-പുസ്തകം 1089ം വാല്യം 379 മുതൽ 381 വരെ 
വശങ്ങളിൽ 3284 -ാം നമ്പർ വിലയാധാരം ശക തികുളങ്ങര 
കേളേപിള്ള തുരുത്തിൽ പാവൽ മകൻ ആന്റണി 
പേർ ക്ക് രജിസറററാക്കിയിട്ടുളളതാണ്. തുടർന്ന 
1990 - ൽ ടി ആൻറണി പാവൽ ടി വലകൾ 
ശക്തികുളങ്ങര ബെൻലിംഗ് ഹൗസിൽ മാനുവൽ 
മോറീസിന്റെ ഭാര്യ ഷൈല മോറീസ് പേർക്ക് കൊല്ലം 
സബ് രജിസ്( Sാരാഫീസ് മുഖാന്തിരം വിലയാധാര 
രജിസ്ററാക്കി നല്കിയിട്ടുളളതാണ്. 

- [ ശ്രീമതി ഷൈല മാനുവൽ ഇപ്പോൾ തന്റെ കൈവശ 
ത്തിലും അന്ഭവത്തിലും നാളിതുവരെ കരം ഒടുക്കി 
വരുന്നതുമായപുത്തൻപാട്ടിലെ 1 സി , 1 ഡി എന്നീ 
രണ്ട് വലകൾ തൻറ പേരിൽ പോക്കുവരവ 
ചെയ ത കിട്ടുന്നതിനായി അപേക്ഷിച്ചിരിക്കുന്നു , 
മേൽ സാഹചര്യത്തിൽ ടി ഊന്നിവലപ്പാടുകാ 
അപേക്ഷകയായ ഷൈല മാനുവൽ, ബെൻലിംഗ് ഹൗസ്, 
ശക്തികുളങ്ങര പേർക്ക് പട്ടയം നൽകുന്നതിനായി 
ന്യായമായ പരാതിയുളള പക്ഷം ഈ പരസ്യം ഗസാറിൽ 
( പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തി 
നുളളിൽ ഈ ആഫീസിൽ രേഖാമൂലം പരാതി 
ബോധിപ്പിക്കേണ്ടതാണ്. അല്ലാത്തപക്ഷ , പരാതി 
ഒന്നും തന്നെ ഇല്ല എന്ന് കണക്കാക്കി അ പ്രേക്ഷകയുടെ 
പേരിൽ ടി വലകൾ പോക്കു വരവ് ചെയ്ത് പുതിയ 
പട്ടയം നൽകുന്നതാണ് . 


-- ശക്തികുളങ്ങര കല്ലുംമൂട്ടിൽ തോപ്പിൽ നിന്നും 
മററത്ത് തോപ്പിൽ താമസം സെബാസ്റ്യൻ ( ഫാഞ്ചിസ് 
ഫെർണാണ്ടസും റോസ് ഫെർണാണ്ടസും പേർക്ക് 
ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് മുഖേന അഷ്ടമുടി 
കായലിലെ പഴയ സർവ്വേ നീണ്ടകര വില്ലേജിൽ 
1214159 - ന് റീസർവ്വ ശക്തികുളങ്ങര വില്ലേജിൽ 
ബ്ലോക്ക് നമ്പർ 1- ൽ 655 സർവ്വേയിൽപ്പെട്ട വെളളക്കെട്ടിൽ 
ഉൾപ്പെട്ട പുത്തൻപാട് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള 
ഊന്നിപ്പാട്ടിൽ 1 , 2 , 3, 4 , 5 , 6 , 1 സി , 1 ഡി , 1 ഇ 
എന്നിങ്ങനെ നമ്പർ ചെയ്തിട്ടുളള 9 എണ്ണം 
ഊണിക്കുററികളും അവ സ്ഥിതി ചെയ്യുന്ന 36 സെൻറ 
വെളളക്കെട്ടും പാട്ടം പതിച്ചു നല്കിയിട്ടുംഇതാണ്, 
ടി വലകളിൽ 1 ഇ എന്ന് നാമകരണം ചെയ് തി 
ടുളള വല 1987 - ൽ കൊല്ലം സബ് രജിസ്ട്രാരാഫീസ 
മുഖേന 11 -ാം പുസ്തകം 953 -ാം വാല്യം 217 മുതൽ 
219 വരെ വശങ്ങളിൽ 1615 -ാം നമ്പർ വിലയാധാര 
മായും 1 , 2 , 3 എന്നിങ്ങനെ നാമകരണം ചെയ്തിട്ടുളള 
ഊന്നിവലപ്പാടുകൾ 1987 - ൽ കൊല്ലം രജിസ്ട്രാർ 
ആഫീസ്മുഖേന 1 -ാം പുസ്തകം 953 -ാം വാല്യം 
225 മുതൽ വശങ്ങളിൽ 1617 -ാം നമ്പർ വിലയാധാരം 
ആയും യഥാ ക മ ം ശക തികുളങ്ങര ( ഗ്രീൻലാൻറിൽ 
അ8( ബാസ പി . ഫേൺസ് മക്കൾ ഫെലിക്സ 
ബാബു , ജസ്റിൻ ഫേൺസ് എന്നിവർ വില 
വാങ്ങിയിട്ടുള്ളതാണ് . 1990 ൽ കൊല്ലം സബ 
രജിസ " ( ടാരാ ഫീസ് മുഖാന്തിരം ടി I ഇ , 1 , 2 , 3 എന്ന 
നാ . വലകൾ മേല പടി ഫെലിക സി ബാബ , 
ജസ്റിൻ ഫേൺസ് മുതൽ പേർ ശക്തികുളങ്ങര 
പീടിക വീട്ടിൽ, അന ത്താസ്മകൻ ആൻറ് 1 പേർക്ക് 
1 _ാം പുസ്ത കം 1079 -ാം വാല്യം 321 മുതൽ 324. 
വരെ വശങ്ങളിൽ 2141 . 30 നമ്പർ വിലയാധാരം 
രജിസ റാറാ ക്കിയിട്ടുളളതാണ്, ടി ആൻറണി മല പടി 
വലകൾ 1996- ൽ കൊല്ലം സബ് രജിസ്( ടാരാഫീസ 
മുഖാന്തിരം ശക തികുളങ്ങര ആലുവിള വീട്ടിൽ 
നിന്നും ബെൻലിംഗ് ഹൗസിൽ താമസം മാനുവൽ 
മോറീസ് പോക്ക് വിലയാധാരം രജിസ്റ്റാക്കി 
നല്കിയിട്ടുളളതാണ് , 
- ( ശി . മാനുവൽ മോറീസ് ഇപ്പോൾ തൻറ 
കൈവശത്തിലും അനുഭവത്തിലും നാളിതുവരെ കര 9. 
ഒടുക്കി വരുന്നതുമായ പുത്തൻ പാട്ടിലെ 1 ഇ , 1 , 2 , 3 
എന്നീ നാല് വലകൾ തന്റെ പേരിൽ പോക്ക 
വരവ് ചെയ ത കിട്ടുന്നതിനായി അപേക്ഷിച്ചിരി 
ക്കുന്നു . ആ സാഹചര്യത്തിൽ ടി ഊന്നിപലപ്പാടുകൾ 
അപേക്ഷകനായ ശക്തികം19ളങ്ങര ആലുവിള വീട്ടിൽ 
നിന്നും ബന്റിംഗ് ഹൗസിൽ താമസം ആൻറണി 
ബെൻ മാറീസ് മകൻ മാനുവൽ മോറീസ് പേർക്ക 
പട്ടയം നൽകുന്നതിന് എതിരെ ന്യായമായ പരാതിയുളള 
പക്ഷം ഈ പരസ്യം ഗസററിൽ പ്രസിദ്ധപ്പെടുത്തുന്ന 
തീയതിമുതൽ രണ്ട് മാസത്തിനുളളിൽ ഈ ആഫീസിൽ 
രേഖാമൂലം പരാതി ബോധിപ്പിക്കേണ്ടതാണ് . അല്ലാത്ത 
പക്ഷ ം പരാതി ഒന്നും ഇല്ലായെന്ന് കണക്കാക്ക 
അപേക്ഷകന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത 
പുതിയ പട്ടയം നൽകുന്നതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
കൊല്ലം , 


"(ഒപ്പ് ) 
ഫിഷറീസ് ഡെപട്ടി 

ഡയറക്ടർ , 


